Regn . No. KERBIL /2012 /45073 

dated 5 - 9 - 2012 with RNI 


Government of Kerala 
കേരള സർക്കാർ 

2012 


| Reg . No. രജി. നമ്പർ 
KL /TV ( N )/634/2012- 14 


, 
കGOVERN 


രള സർക് 


ക്കാം . 


NMENT OF 


KERALA 


KERALA GAZETTE 
- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


) 


4th December 2012 
2012 ഡിസംബർ 4 


THIRUVANANTHAPURAM , TUESDAY 


- No. 


Vol. I 
വാല്യം 1 


( 26 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


13th Agrahayana 1934 
1934 A {K { mb | W 13 


PART III 
Notifications by Heads of Departments 

Agriculture Department 


ടെണ്ടർ / ലേല പരസ്യം 


നമ്പർ ഡി. എ . എഫ് . 49 / 11 . 

2012 നവംബർ 15. 
- അരിക്കുഴ ജില്ലാ കൃഷിത്തോട്ടത്തിൽ ഉദ്ദേശം 6 ഹെക്ടർ 
സ്ഥലത്ത് കൃഷി ചെയ്തിട്ടുള്ള തെങ്ങു ക ളിൽ 
നിന്നുമുള്ള ( ക്വാർട്ടേഴ്സിന് പരിസരത്തുള്ളതും ആഫീസിന് 
മുമ്പിലുള്ളതുമായ 6 ( 2 + 4) തെങ്ങുകളെ ഒഴിവാക്കി, നാളികേരം 
2012 നവംബർ 1 മുതൽ 2013 ഒക്ടോബർ 31 വരെ വിളവ് 
എടുക്കുവാനുള്ള അവകാശം 2012 ഡിസംബർ മാസം 10 -ാം 
തീയതി 3 മണിക്ക് പരസ്യമായി ടെണ്ടർ/ ലേലം മുഖേന താഴെ 
പ റയുന്ന നിബ ന്ധ ന കൾക്ക് വിധേയ മായി വിൽപ്പന 
നടത്തുന്നതാണ്. 

നിബന്ധനകൾ 


2. 10 - 12 - 2012 , 3 മണിക്ക് ആദ്യം ലേലം നടത്തുന്നതാണ്. 
പിന്നീട് ടെണ്ട റു കൾ തുറ ക്കു ന്ന താ യി രി ക്കും . 
ലേലത്തിലോ ടെണ്ടറിലോ ഏതിലാണോ ഏറ്റവും 
കൂടിയ തുക ലഭിക്കുന്നത് അത് മേലധികാരികളുടെ 
അംഗീകാരത്തിന്വിധേയമായി താല്ക്കാലികമായി 
ഉറപ്പിക്കുന്നതാണ്. ടിയാൻ അപ്പോൾ തന്നെ ആകെ 
മൊത്തം വിലയുടെ 1/ 3 (മൂന്നിൽ ഒന്ന്) ഓഫീസിൽ 
അടയ്ക്കേണ്ടതാണ്. മേലധികാരികളുടെ അനുമതി 
ലഭിക്കുന്ന മുറയ്ക്ക് അറിയിപ്പ് തരുന്നതും അറിയിപ്പ് 
ലഭിച്ച് 7 ( ഏഴ്) ദിവസത്തിനകം ബാക്കി മുഴുവൻതുകയും 
അടച്ച് രസീത് കൈപ്പറ്റി വിളവെടുപ്പ് ആരംഭിക്കാവുന്ന 
തുമാണ്. 
3. എന്തെങ്കിലും കാരണവശാൽ ടി ദിവസം അവധി 

ആ യാൽ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം ടെണ്ടർ 
നടപടികൾ പൂർത്തിയാക്കുന്നതാണ്. 
4. നാളികേരം വിളവെടുക്കുവാനുള്ള അവകാശം 2013 
ഒക്ടോബർ 31 വരെ മാത്രമായിരിക്കും. തോട്ടത്തിൽ 
നിന്നും ടെണ്ടറർ / ലേലക്കാരൻ സ്വന്തം ഉത്തരവാദിത്വ 
ത്തിലും ചെലവിലും മൊത്തം വിളവെടുക്കേണ്ടതാണ്. 
ആയതിന്റെ വില ആയിരിക്കണം ടെണ്ടറിൽ രേഖപ്പെടു 
ത്തേണ്ടത് ലേലത്തിൽ വിളിക്കേണ്ടത്. 


1. ടെണ്ടർ ഫോറങ്ങൾ 10 -12 - 2012 -ാം തീയതി ഉച്ചയ്ക്ക് 1 
മണിവരെ വിൽക്കൂ ന്ന താ ണ് . ടെണ്ടർ 

ഫോറ ത്തിന്റെ വില 400 ( നാ നൂറ് മാത്രം) - 
വിൽപ്പന നികുതിയും ആയിരിക്കും. പൂരിപ്പിച്ച മുദ്രവച്ച 
ടെണ്ടറുകൾ അന്നേ ദിവസം തന്നെ 2 മണിവരെ 
സ്വീകരിക്കുന്നതാണ്. ടെണ്ടറിനോടൊപ്പം 100 - ന്റെ 
മുദ്രപത്രത്തിൽ പ്രാഥമിക ഉടമ്പടി നൽകേണ്ടതാണ്. 


25th JAN. 2011] AGRICULTURE DEPARTMENT 

- 74 
5. ടെണ്ട റി നോ ടൊപ്പം നിരതദ്രവ്യ മായി 1, 000 

8. ടെണ്ടർ/ ലേല ക്കാരൻ സെക്യൂരിറ്റി ആയി 5, 000 

ഫാം സൂപ ണ്ടിന്റെ പേരിൽ മാറാ വു ന്ന ഡിമാന്റ് 
നൽകേണ്ടതാണ്. 

ഡാഫ്റ്റ് നൽകേണ്ടതാണ്. ടെണ്ടറുടെ/ ലേലക്കാരന്റെ 
പ്രവർത്തി ദിവസങ്ങളിൽ രാവിലെ 8 മണി മുതൽ 

എന്തെങ്കിലും പ്രവർത്തിമൂലം ഫാമിന് ഏതെങ്കിലും 
വൈകുന്നേരം 4 മണി വരെ മാത്രമേ വിളവെടുപ്പ് 

രീതിയിൽ നഷ്ടം ഉണ്ടായാൽ ആയത് ടിയാളിൽ നിന്നും 
പാടുള്ളൂ. വിളവെടുപ്പ് കണക്കുകൾ അന്നുതന്നെ ഫാം 

ഈടാക്കുന്നതാണ്. 
ഓഫീസിൽ ബോധിപ്പി ക്കേ ണ്ട താ ണ് . വിളഞ്ഞ 9. വളപ്രയോഗം, കള എടുപ്പ് തുട ങ്ങിയ ജോലികൾ 
നാളികേരം മാത്രമേ വിളവെടുക്കാവൂ . കരിക്ക്, മൂപ്പ് 

ഫാമിൽ നിന്നും ചെയ്തുതരുന്നതാണ്. 
കുറ ഞ്ഞ വ എന്നിവ ഇടു വാ ൻ പാടില്ല . ടെണ്ടർ / 

10 . മറ്റ് എല്ലാ സർക്കാർ ലേലം/ ടെണ്ടർ നിബന്ധനകളും 
ലേല സാധനങ്ങളുടെ സുരക്ഷ ടിയാൻ തന്നെ ഉറപ്പാക്കേ 

ഇതിനും ബാധകമായിരിക്കും. 
ണ്ടതാണ്. 

ഇടുക്കി ജില്ലാ കൃഷിത്തോട്ടം, 

( ഒപ്പ്) 
7. തെങ്ങിന്റെ കുലകൾ ലേലക്കാരൻ കെട്ടേണ്ടതാണ്. അരിക്കുഴ പി . ഒ., തൊടുപുഴ. 

സൂപ്രണ്ട്. 


